Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


0 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


സം 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ജൂലൈ 6 

6th July 2021 
1196 മിഥുനം 22 
22nd Mithunam 1196 


നമ്പർ 


27 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 15 
15th Ashadha 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


6th JULY 2021 ) 


COMMISSIONERATE OF LAND REVENUE 


4955 


SCHEDULE 


PATHANAMTHITTA DISTRICT 


Age 


Kozhencherry Taluk 


SI . 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


പരസ്യം 


1 


Surya S. Nair 


Wife 


30 


2 


Akshaj Prakash 


Son 


5 


3 


Saraswathy Amma 


Mother 


67 


നമ്പർ എ5-2278 / 2021 . 

2021 ജൂൺ 16 . 
കോഴ ഞ്ചേരി താ ലൂ ക്കിൽ മെഴു വേലി വില്ലേജിൽ 
ഇലവുംതിട്ട മുറിയിൽ പുളിന്തിട്ട് വീട്ടിൽ തോമസ് മാത്യുസ് 
10-1-2021 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിൽ വിവിധ 
ആവ ശ്യ ങ്ങൾക്കായുള്ള ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി പരേതന്റെ ഭാര്യ ജസ്സി ജോൺ സമർപ്പിച്ച 
അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മെഴുവേലി വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പന്റെ അവകാശികൾ എന്ന് അറിയുന്നു . 


Father of deceased is alive . Sl . No. 2 is minor and 
under the guardianship of Sl . No. 1. Therefore it is 
proposed to issue a legal heirship certificate in favour of 
the above said members for recieving all benefits . 
Objections of any against the issuance of the said 
certificate should be filed in person before the Tahsildar , 
Pathanapuram within 30 days from the date of publication 
of this notice in the Kerala Government Gazette . Those 
sent by post or filed after the stipulated time will not be 
considered . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


നിഖിത് 


മകൻ 


31 


2 


ജസ്സി ജോൺ 


ഭാര്യ 


59 


3 


21 


Taluk Office , , 
Pathanapuram . . 


( Sd . ) 
Tahsildar . 


Punalur Taluk 


ബിജിൽ എം . തോമസ് 

മകൻ 
മേൽപ്പറഞ്ഞവർ മാത്ര മാണ് പരേ തന്റെ അ വ കാ ശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാ വ ധി ക ഴിത്താ തപാൽ മാർഗ്ഗമാ 

വ രു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
കോഴഞ്ചേരി . 

തഹശീൽദാർ . 


പരസ്യം 


നമ്പർ ജി2-355 2019 . 


2021 ജനുവരി 4 , 


Ranni Taluk 


പു ന ലൂ ർ 

താ ലൂ ക്കിൽ അ ല യ മ ൺ വില്ലേ ജിൽ 
ശിവശൈലം വീട്ടിൽ ശിവാനന്ദൻ 18-2-2019 -ാം തീയതി 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ വസ്തു വകകൾ 
ക്രയവിക്രയം നടത്തുന്നതിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ഷെലശിവൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മുഖാ ന്തിരം അ ന്വേ ഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതന്റെ അവകാശി 
കളാണെന്നറിയുന്നു . 


കമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


മരണപ്പെട്ട കക്ഷിയു വയസ് 
മായുള്ള ബന്ധം 


അന്വഷണം 


1 


ഷല ശിവൻ 


ഭാര്യ 


53 


താഴ 


2 


ആശിഷ് ശിവൻ 


മകൻ 


26 


3 


ആര്യ എസ് . ശിവൻ 


മകൾ 


21 


പരസ്യം 
നമ്പർ എ3-3060 / 2021 . 

2021 ജൂൺ 25 . 
പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ പെരുനാട് 
വില്ലേജിൽ മഠത്തുംമൂഴി , റാന്നി , പെരുനാട് പി . ഒ . അഞ്ജലി 
വീട്ടിൽ ലേഖ , എസ് . എന്നവർ റാന്നി - പെരുനാട് ഹൈസ്ക്കൂൾ 
ഹെഡ്മിസ്ട്രസ് ആയി ജോലി നോക്കി വരവെ മരണപ്പെട്ടിട്ടു 
ള്ളതാണ് എന്നും അവകാശ സാക്ഷ്യപത്രം നൽകണമെന്നും 
കാണിച്ച് പരേത യുടെ മകൻ അരവിന്ദ് , എസ് . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ പെരുനാട് വില്ലേജാഫീസർ മുഖാന്തിരം 

നട ത്തി യ തിൽ ടിയാ ൾ 22 - 4- 2021 -ാം 
തീയ തി യിൽ മര ണ പ്പെട്ടിട്ടുള്ള താ ണെന്നും പരേ തയുടെ 
അന ന്ത രാവ കാ ശി ക ളാ യി 

പേര് 

പറ യു ന്ന വർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
ക്രമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 
അരവിന്ദ് , എസ് . 

മകൻ 
അഞ്ജലി , എസ് . 

മകൾ 
പര ത യുടെ ഭർത്താവ് സുനിൽ എം . സോമൻ 
5 - 12 - 1996 - ൽ 

മര ണ പ്പെട്ടിട്ടു ള്ള താ ണ് . പര ത യു ടെ 
അ വ കാ ശി കളായി മുക ളിൽ രേഖ പ്പെടുത്തിയിട്ടുള്ള വർ 
മാത്രമാണുള്ളതെന്ന് കാണിച്ച് അനന്തരാവകാശ സാക്ഷ്യപത്രം 
അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം റാന്നി തഹശീൽദാർ മുമ്പാകെ നേരിൽ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
റാന്നി . 

തഹശീൽദാർ , 


ബന്ധം 


1 


24 


2 


28 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
1 മുതൽ 3 വരെ കക്ഷികൾ പരേതന്റെ അനന്തരാവകാശി 
കളാണന്ന് കാ ണിച്ച് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം 
പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ 
സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ട താണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗം ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


73 


Salim A. 


Gaz , No. 27 / 2021 / DTP ( CLR ) . 

Digitally signed by Salim A 
Date : 2021.08.13 10:21:57 
+ 05'30 ' 


